Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012-14 


COVERNA 


കള 


ാർ. 


രള സർക് 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഏപ്രിൽ 8 
8th April 2014 

1189 മീനം 25 
25th Meenam 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1936 ചൈതം 18 
18th Chaithra 1936 


PART III 


Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേല പരസ്യം 


നമ്പർ ജി - 3993 / 2010 . 


2014 മാർച്ച് 6. 


- മീനച്ചിൽ താലൂക്കിൽ കിടങ്ങൂർ വില്ലേജിൽ ബ്ലോക്ക് 16 - ൽ, സർവ്വേ 120 - ൽ പ്പെട്ട ആറ്റുപുറമ്പോക്കിൽ ഇടിവെട്ട് ഏറ്റ് ഉണങ്ങി 
നിൽക്കുന്ന തേക്കിൻ തടി ലേലം ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . ടി മരത്തിന് 1,06 ,991 മതിപ്പുവില നിശ്ചയിച്ചിട്ടുള്ളതാണ്. 
ടി മരങ്ങൾ 20 - 5 - 2014 -ാം തീയതി രാവിലെ 11 മണിക്ക് കിടങ്ങൂർ വില്ലേജ് ഓഫീസിൽ വച്ച് ലേല നിബന്ധനകൾ പ്രകാരം 
പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 11,000 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും ലേല 
സമയത്ത് ഹാജരായി ലേലത്തിൽ പങ്കെടുക്കേണ്ടതുമാണ്. കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം 
ഉറപ്പിക്കുന്നതും അംഗീകാരം ലഭിച്ചശേഷം ടി മരം ലേലം വിളിച്ച ആളിന് വിട്ടുകൊടുക്കുന്നതുമാണ്. 


BH - ൽ 


തടി 


വിറക് 


നിരക്ക് 


വില 


ഇനം 


ചുറ്റളവ് 


( M3 ) 


MT 


തടി വിറക് 


തടി 


വിറക് 


തേക്ക് 


200 


200 


1. 691 


1. 102 


59,550 


5 ,710 


1,00,699 


6 ,292 


ആകെ 


1,06, 991 


24th SEP 2013] 


CO -OPERATIVE DEPARTMENT 


14 


ലേലം കൊണ്ടയാൾ നിര ത ദ്രവ്യം കഴിച്ച് ബാക്കി സംഖ്യയും വിൽപന നികുതിയും ഒന്നായി അധികാ ര പ്പെ ടു ത്തിയ 
ഉദ്യോഗസ്ഥന്റെപക്കൽ അട യ്ക്കേ ണ്ട താ ണ്. സർക്കാർ ലേല ത്തിനുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ ലേല ത്തിനും ബാധ ക 
മായിരിക്കും. ലേല സ്ഥിരീകരണ ഉത്തരവ് ലഭിച്ചശേഷം ലേലം കൊണ്ടയാൾ സ്വന്തം ചെലവിൽ ടി തടി നീക്കം ചെയ്യേണ്ടതാണ്. ലേലത്തിൽ 
പങ്കെടു ക്കു ന്ന വർക്ക് കിട ബൂർ വില്ലേ ജിൽ ബ്ലോക്ക് 16 - ൽ റീസർവ്വേ 120 - ൽ പ്പെട്ട ആറ്റു പു റ മ്പോക്കിൽ നിൽക്കുന്ന 
തേക്ക് മരം നേരിൽ കണ്ട് ബോദ്ധ്യപ്പെടാവുന്നതാണ്. 


( ഒപ്പ്) 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
പാലാ. 


റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


